Kerala Gazette No. 37 dated 22nd September 2020 . 

. 


PART I 


Section ïi 


eer Ti 


യ 


t 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ജി ) വകുപ്പ് 


വിജ്ഞാപനം 
നമ്പർ 23029 ലെഗ് ജി .2 /2017 / നിയമം. 

2018 ജൂലൈ 3 
തിരുവനന്തപുരം, 1193 മിഥുനം 19 


1940 ആഷാഢ o 12 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേയ്ക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2018 ജൂലൈ 3 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


3.232020DTP . 


11 


2 


2018 -ലെ 21 -ാം നമ്പർ ആക്റ്റ് 


2018 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ( ഭേദഗതി ) 

ആക്റ്റ് 
1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക . - 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റ് 
ഇതി നു ശേഷം കാണുന്ന ആ വ ശ്യ ങ്ങ ൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊൻപതാം സംവത്സരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും.- ( 1) ഈ ആക്റ്റിന് 2018 - ലെ ശ്രീ ശങ്കരാചാര്യ 
സംസ്കൃത സർവ്വകലാശാല ( ഭേദഗതി) ആക്ട് എന്ന് പേര് പറയാം . 


( 2 ) ഇത് 2017 നവംബർ 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


2 , 


31 -ാം വകുപ്പിന്റെ ഭേദഗതി. 1994- ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത 
സർവ്വകലാശാല ആക്റ്റിലെ ( 1994 - ലെ 5 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക ), 31 -ാം വകുപ്പിൽ ( 3 ) -ാം ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന 
ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത് : -- 


“ ( 3 ) സർവ്വകലാശാല അദ്ധ്യാപകരുടെ വിരമിക്കൽ പ്രായം , 


( എ ) സർവ്വകലാശാല ഗ്രാന്റ് സ് കമ്മീഷന്റെ റെഗുലേ ഷ നു കൾ 
പ്രകാരമുള്ള യോഗ്യത യുള്ള അദ്ധ്യാപകരുടെ സംഗതിയിൽ അറുപത് വയസ്സ് 
ആയിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു അദ്ധ്യാപകന്റെ വിരമിക്കൽ തീയതി അക്കാദമിക 
വർഷത്തിനു ള്ളിൽ വരുകയാണെങ്കിൽ അദ്ദേഹം അക്കാദമിക വർഷത്തിന്റെ 


12 


3 


അവസാനം വരെ സർവ്വീസിൽ തുടരേണ്ടതുമാണ്. അങ്ങനെയുള്ള അദ്ധ്യാപകരുടെ 
സർവ്വീസ് ആനുകൂല്യങ്ങൾ കേരള സർവ്വീസ് ചട്ടങ്ങളിലെ 1 -ാം ഭാഗം 60 -ാം ചട്ടം ( സി ) 
ഉപചട്ടം അനുശാസിക്കുന്ന പ്രകാരമായിരിക്കുന്നതാണ്; കൂടാതെ 


( ബി ) ( എ ) ഖണ്ഡ ത്തിൻ കീഴിൽപ്പെടാത്ത സർവ്വ ക ലാ ശാ ല യിലെ 
അദ്ധ്യാപകരുടെയും അദ്ധ്യാപകേതര ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും മറ്റ് 
ജീവനക്കാരുടെയും സംഗതിയിൽ, സർക്കാർ അതതുസമയം തീരുമാനിച്ചേക്കാവുന്ന 
പകാരം, സർക്കാർ സർവ്വീസിലുള്ള ജീവനക്കാരുടെ സംഗതിയിൽ ബാധകമായ 
വിരമിക്കൽ പ്രായം ആയിരിക്കുന്നതാണ്: 


എന്നാൽ, ഒരു ഹ്രസ്വകാല കരാർ അടിസ്ഥാനത്തിൽ മൂന്നു വർഷത്തിൽ 
കവിയാത്ത ഒരു കാലയളവിലേക്ക് താൽക്കാലികമായി നിയമിക്കപ്പെടുന്ന ഏതൊരാളെ 
സംബന്ധിച്ചും ഈ ഉപവകുപ്പിൽ പറയുന്ന പ്രായപരിധി ബാധകമായിരിക്കുന്നതല്ല : 


എന്നു മാത്രമല്ല , ഹസ്വകാല കരാർ നിയമനങ്ങൾ സ്റ്റാറ്റ്യൂട്ടുകളിൽ 
നിർണ്ണയിക്കുന്ന രീതിയിൽ രൂപീകരിച്ചിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ അംഗീകാരത്തിനു 
വിധേയമായിരിക്കുന്നതാണ് . 


3. റദ്ദാക്കലും ഒഴിവാക്കലും.- (1) 2018 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത 
സർവ്വകലാശാല ( ഭേദഗതി) ഓർഡിനൻസ് (2018 - ലെ 24 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്സിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടു ത്തതോ എടുത്തതായി 
കരു തക്ക പ്പെടുന്നതോ ആയ ഏതെ ങ്കിലും നട പടിയോ ഈ ആക്റ്റ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


ഇന്ദുകല , പി . , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


13 


